Regn . No . KERBIL /2012/ 45073 
dated 5 - 9 - 2012 with RNI 

Reg. No . രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 - 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNO 


കര 


രള സർക്ക 
NMENT OF 


മാർ 


S 


F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


No . 


| 2nd July 2013 

2013 ജൂലൈ 2 
11th Ashadha 1935 
1935 ആഷാഢം 11 


27 


വാല്യം 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART IV 


Private Advertisements and Miscellaneous 

Notifications 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 


വിജ്ഞാപനം 


സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 15 ദിവസത്തിനകം ചീഫ് 
എക്സിക്യൂട്ടീവ് ഓഫീസർ, കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ്, 
ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിനു സമീപം, വി . ഐ . പി . 
റോഡ്, കലൂർ, കൊച്ചി-17 എന്ന വിലാസത്തിൽ രേഖാമൂലം 
അറിയി ക്കേ ണ്ട താ ണ് . നിശ്ചിത സമയപരിധിക്കു ശേഷം 
ലഭിക്കുന്ന ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 
ബോർഡ് പരി ഗ ണി ക്കു ന്ന ത ല്ല എന്ന വിവരം കൂടി 
അറിയിക്കുന്നു . 


നമ്പർ ഡബ്ല് .എസ്.6- 608/ 13 . 

2013 മേയ് 18 . 
കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 2659/ RA നമ്പരായി രജി 
സ്റ്റർ ചെയ്തിട്ടുള്ള പാലക്കാട് ജില്ല , ഒറ്റപ്പാലം താലൂക്ക്, 

ഹൈദരിയ മസ്ജിദ് മഹല്ലു കമ്മറ്റിക്ക് 2159 / 1922 -ാം നമ്പർ 
ആധാരപ്രകാരം സിദ്ധിച്ചതും ഒറ്റപ്പാലം താലൂക്ക്, ഒറ്റപ്പാലം-II 
വില്ലേ ജിൽ സർവ്വ 105/ 1, 105 / 2 നമ്പ രിൽ പ്പെട്ട തു മായ 
30 സെന്റ് സ്ഥലത്ത് സ്ഥിതിചെയ്യുന്ന ഷോപ്പിംഗ് 
കോംപ്ലക്സ്സിന്റെ മൂന്നാം നില ? 67 ,90,000 എസ്റ്റിമേറ്റിൽ 
നിർമ്മിക്കുന്നതിനായി കേന്ദ്ര വഖഫ് കൗൺസിലിൽ നിന്നും 
നഗ ര വഖഫ് വികസന പദ്ധതി പ്രകാരം ? 50 , 00 ,000 
( അൻപത് ലക്ഷം) ലോണെടുക്കുന്നതിനുവേണ്ടി മേൽ വഖഫ് 
സെകട്ടറി ബോർഡിൽ ഒരു അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. 

ആയ തി നാൽ വഖഫ് വസ്തുവിൽ സ്ഥിതിചെയ്യുന്ന 
ഷോപ്പിംഗ് കോംപ്ലക്സ് കം ലോഡ്ജിന്റെ മൂന്നാം നിലയുടെ 
നിർമ്മാണച്ചെലവിലേക്കായി കേന്ദ്ര വഖഫ് കൗൺസിലിൽ 
നിന്നും ? 50 ലക്ഷം ലോണെടുക്കുന്നത് സംബന്ധിച്ച് 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപങ്ങളോഅഭിപ്രായങ്ങളോ 
നിർദ്ദേ ശ ങ്ങളോഉണ്ടെങ്കിൽ ആയത് ഈ വിജ്ഞാപനം 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് ഓഫീസ്, ( ഒപ്പ്) 
വി. ഐ . പി. റോഡ്, കലൂർ, ചീഫ് എക്സിക്യൂട്ടീവ് 
കൊച്ചി. 

- ഓഫീസർ. 


വിജ്ഞാപനം 


നമ്പർ ബി2 - 2913/ CR . - 

2013 മേയ് 13 . 
- കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 2913 / CR നമ്പരായി 
രജി സ്റ്റർ ചെയ്ത ത്യശ്ശൂർ ജില്ല , തല പ്പിള്ളി താലൂക്ക്, 
മുള്ളൂർക്കര വളവിൽ പുത്തൻ ജമാഅത്ത്പള്ളിയുടെ പേര് 


വളവ് നൂറുൽ ഹുദാ ജമാഅത്ത്എന്നാക്കി മാറ്റുന്നതിനായി 

വസ്തു ഒത്തുമാറ്റ വിജ്ഞാപനം 
ടി വഖഫ് അധികാരികൾ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

നമ്പർ എ1- 1495/ CR . 

2013 ഏപ്രിൽ 17 . 
ടി പേര് മാറ്റം അ നു വ ദി ക്കു ന്നത് സംബ ന്ധിച്ച് 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമോ അഭിപ്രായമോ 

കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 1495 / RA നമ്പരായി 
ഉണ്ടെങ്കിൽ ആയത് ഈ വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തി. 
15 ദിവസത്തിനകം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, കേരള 

ര ജി സ്റ്റർ ചെയ്ത മല പ്പറം ജില്ല , ഏറനാട് താലൂക്ക്, 
സ്റ്റേറ്റ് വഖഫ് ബോർഡ്, വി. ഐ . പി. റോഡ്, കലൂർ, കൊച്ചി-17 അരീക്കോട് വില്ലേജ്, അൽ മദ സ്സത്തുൽ ഇസ്ലാ മി യക്ക് 
എന്ന വിലാസത്തിൽ രേഖാമൂലം സമർപ്പി ക്കേ ണ്ട താ ണ്. 

അവകാശപ്പെട്ട അരീക്കോട് വില്ലേജ്, പുത്തലം ദേശം റി. സ . 
നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്ന യാതൊരു വിധ 
ആക്ഷേ പ ങ്ങളും അഭിപ്രാ യ ങ്ങളും ബോർഡ് പരി ഗ ണി 

333/ 6- ൽപ്പെട്ട 26 സെന്റ് സ്ഥലം യാതൊരു വരുമാനവും 
ക്കുന്നതല്ല. 

ലഭിക്കാത്തതിനാലും മദ്രസ്സയിൽ നിന്നകലെ ആയതിനാലും ടി 

വസ്ത് മലപ്പുറം ജില്ല , ഏറനാട് താലൂക്ക്, അരീക്കോട് 
കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് ഓഫീസ്, 
വി . ഐ . പി . റോഡ്, കലൂർ, 

( ഒപ്പ്) 

അംശം, ദേശം നാലകത്ത്മുഹമ്മദലിക്കവകാശപ്പെട്ട 5920 / 12 -ാം 
കൊച്ചി. 

- സീനിയർ സൂപ്രണ്ട്. നമ്പർ ആധാരപ്രകാരമുള്ള അരീക്കോട് അംശം, ദേശം റി. സ . 

378 /3 - ൽപ്പെട്ട 10.5 സെന്റ് സ്ഥലവുമായി ഒത്തുമാറുന്നതിനുള്ള 
വസ്തുവിൽപ്പന വിജ്ഞാപനം 

അനുമതിക്കായി വഖഫ് സെക്രട്ടറി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. 
നമ്പർ ബി2 - 5882/ CR . 

2013 മേയ് 4. 

ആയതിനാൽ മേൽപകാരമുള്ള വസ്തു ഒത്തുമാറ്റം 
കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 5882 / RA നമ്പരായി - സംബന്ധിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപങ്ങളോ 
രജിസ്റ്റർ ചെയ്തിട്ടുള്ള അൽ ജാമിയത്തുൽ കൗസരിയ്യ വക 

അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ ആയത് ഈ വിജ്ഞാപനം 

പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതൽ 15 ദിവസത്തിനകം 
ആലുവ ഈസ്റ്റ്വില്ലേജ്, ബ്ലോക്ക് 35 - ൽ റീസർവ്വ 39/3, 39 /6, 

സീനിയർ സൂ (പണ്ട്, കേരള സ്റ്റേറ്റ് വഖഫ് ബോർ ഡ് 
39/ 7, 41/ 10 - ൽപ്പെട്ട 74 ആർ വസ്തുവും ബ്ലോക്ക് 36 - ൽ 

ഡിവിഷണൽ ആഫീസ്, കെ . എസ്. ഇ . ബി. കോംപ്ലക്സ്, 
റീസർവ്വ 129 /15 - ൽപ്പെട്ട 7.60 ആർ വസ്ത്രവും വിൽപ്പന കോഴിക്കോട് റോഡ്, മഞ്ചേ രി , മലപ്പുറം ജില്ല എന്ന 
നടത്തുവാനും വിൽപ്പനത്തുക ഉപയോഗിച്ച് മേൽ വഖഫിനു വിലാസത്തിൽ രേഖാമൂലം അറിയിക്കേണ്ടതാണ്. നിശ്ചിത 
വേണ്ടി ഒരു ഗോഡൗണും മറ്റും നിർമ്മിക്കു ന്ന തിനും സമയ പരിധിക്ക് ശേഷം ലഭിക്കുന്ന അഭിപ്രായങ്ങളും 
ബോർഡിന്റെ അനുമതി തേടി വഖഫ് മുത്തവല്ലി അപേക്ഷ 

ആക്ഷേപങ്ങളും യാതൊരു കാരണവശാലും സ്വീകരിക്കുന്ന 

തല്ലെന്നുള്ള വിവരം ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 
സമർപ്പിച്ചിരിക്കുന്നു. 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 
ഡിവിഷണൽ ആഫീസ്, 

കെ . എസ്. ഇ . ബി . കോംപ്ലക്സ് , 
മഞ്ചേരി, 
മലപ്പുറം. 


( ഒപ്പ്) 
സീനിയർ സൂപ്രണ്ട്. 


- ടി വസ്തു വിൽപ്പന അനു വ ദി ക്കുന്ന കാര്യ ത്തിൽ 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപങ്ങളോഅഭിപ്രായങ്ങളോ 
ഉണ്ടെങ്കിൽ ആയത് ഈ വിജ്ഞാപനം സർക്കാർ ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 15 ദിവസങ്ങൾക്കകം സീനിയർ സൂപ്രണ്ട്, 
കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ്, വി. ഐ . പി . റോഡ്, കലൂർ, 
കൊച്ചി-17 എന്ന വിലാസത്തിൽ രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 
നിശ്ചിത സമയത്തിനു ശേഷം ലഭിക്കുന്ന യാതൊരു 
ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും പരിഗണിക്കുന്നതല്ലെന്നുള്ള 
വിവരം ബന്ധപ്പെട്ട എല്ലാവരേയും അറിയിക്കുന്നു. 


വസ്തു വിൽപ്പന വിജ്ഞാപനം 


- നമ്പർ എ2- 5135 / CR. 


2013 മേയ് 13 . 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് ആഫീസ്, 
വി. ഐ . പി . റോഡ്, 

( ഒപ്പ്) 
കലൂർ, 

സീനിയർ സൂപ്രണ്ട്. 
കൊച്ചി. 


-- കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 5135/RA നമ്പരായി 
രജിസ്റ്റർ ചെയ്ത മലപ്പുറം ജില്ല , തിരൂ ര ങ്ങാടി താലൂക്ക്, 
വലി യോറ വില്ലേജ്, ചെന്നാലു ങ്ങൽ നിസ്കാരപ്പള്ളി ക്ക് 
അവകാശപ്പെട്ട തിരൂരങ്ങാടി SRO യിലെ 3499 /1903 -ാം നമ്പർ 
ആധാരപ്രകാരമുള്ള സ്ഥലത്ത്രണ്ട് കൊമേഴ്സ്യൽ റൂമുകൾ 
ഉൾപ്പെ ടെയുള്ള ബീൽഡിംഗ് നിർമ്മാ ണ ത്തിന് വേണ്ടി, 
തിരൂരങ്ങാടി SRO യിലെ 2633 /95 -ാം നമ്പർ ആധാരപ്രകാരമുള്ള 
റി. സ . 438 / 4- ൽ. 10 ആർസ് (.25 സെന്റ്) ഭൂമിയും അതിലിരിപ്പ് 
VP IX / 165 -ാം നമ്പർ മുറിയും വിൽപ്പന നട ത്തു ന്ന തിന് 
സെക്രട്ടറി ബോർഡിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. 


- ആയതിനാൽ വഖഫിന്റെ ഈ വിൽപന സംബന്ധിച്ച് ആയതിനാൽ മേൽപകാരമുള്ള വസ്തു ഒത്തു മാറ്റം 
ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമോ അഭിപ്രായമോ സംബന്ധിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായമോ 
ഉണ്ടെങ്കിൽ ആയത് ഈ വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തി -- ആക്ഷേപമോ ഉണ്ടെങ്കിൽ ആ യത് ഈ വിജ്ഞാപനം 
15 ദിവസത്തിനകം സീനിയർ സൂപ്രണ്ട്, കേരള സ്റ്റേറ്റ് വഖഫ് - പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതൽ 15 ദിവസത്തിനകം 
ബോർഡ് ഡിവിഷണൽ ആഫീസ്, മഞ്ചേരി, കെ . എസ്. ഇ . ബി. 

ജൂനിയർ സൂപ്രണ്ട്, കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 
കോംപ്ലക്സ്, കോഴിക്കോട് റോഡ്, മല പ്പുറം എന്ന 

ഡിവിഷണൽ ആഫീസ്, എറോത്ത് സെന്റർ, ബാങ്ക് റോഡ്, 
വിലാസത്തിൽ രേഖാമൂലം അറിയിക്കേണ്ടതാണ്. നിശ്ചിത 

കോഴിക്കോട്- 1 എന്ന വിലാസത്തിൽ രേഖാമൂലം 
സമയപരിധിക്കുശേഷം ലഭിക്കുന്ന പരാതിയോ അഭിപ്രായങ്ങളോ 

അറിയിക്കേണ്ടതാണ്. നിശ്ചിത സമയ പരിധി കഴിഞ്ഞ് 
യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ലെന്ന വിവരം 

ലഭിക്കുന്ന അഭിപ്രായങ്ങളും ആക്ഷേപങ്ങളും യാതൊരു 
ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 

കാരണവശാലും പരിഗണിക്കുന്നതല്ല എന്നറിയിച്ചുകൊള്ളുന്നു . 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 
ഡിവിഷണൽ ആഫീസ്, 
കെ .എസ്. ഇ. ബി. കോംപ്ലക്സ് , 
മഞ്ചേരി, 
മലപ്പുറം. 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 
ഡിവിഷണൽ ആഫീസ്, 
എറോത്ത് സെന്റർ, 
ബാങ്ക് റോഡ്, 
കോഴിക്കോട്. 


( ഒപ്പ്) 
സീനിയർ സൂപ്രണ്ട്. 


- ( ഒപ്പ്) 
ജൂനിയർ സൂപ്രണ്ട്. 


വസ്തു ഒത്തുമാറ്റ വിജ്ഞാപനം 


തിരുത്തൽ വിജ്ഞാപനം 


നമ്പർ എ3- 1133/ CR . 


2013 ഏപ്രിൽ 23 . 


നമ്പർ എ3-321/ സി. ആർ. 


2013 


മേയ് 


15. 


13 - 2 - 2013 -ാം തീയതിയിലെ എ3- 321/ സി . ആർ. നമ്പർ 
വിജ്ഞാപനത്തിൽ "കക്കാട് വില്ലേജ് റി . സ . 191/ 7 എന്നത് 
"പുഴാതി വില്ലേജ് റി . സ . 191/ 7 എന്ന് തിരുത്തി 
വായിക്കേണ്ടതാണ്. 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ 1133 / RA നമ്പരായി 
രജിസ്റ്റർ ചെയ്തിട്ടുള്ള കോഴിക്കോട് ജില്ല , കോഴിക്കോട് 
താലൂക്ക്, നരിക്കുനി വില്ലേജ്, നുസത്തുൽ ഇസ്ലാം സംഘ 
ത്തിന് അവകാശപ്പെട്ട താമ ര ശ്ശേരി എസ്.ആർ. ഒ.-യിലെ 
26 13 / 1997 -ാം നമ്പർ ആധാര പ്രകാരമുള്ള പാറന്നൂർ അംശം 
ദേശം റി . സ . 87 / 1 ( സർവ്വ നമ്പർ 110 / 2A ) - ൽപ്പെട്ട 
11.39 സെന്റ് വസ്തുവും ശ്രീ . മുനീർ അഹമ്മദ് എന്നവരുടെ 

കൈവശമുള്ള ചേളന്നൂർ എസ്.ആർ. ഒ.-യിലെ 4592/ 2012 -ാം 
നമ്പർ ആധാരപ്രകാരമുള്ള നന്മണ്ട അംശം ദേശം റി . സ . 
33 / 1, 2 ( പഴയ സർവ്വ നമ്പർ 38 / 1, 2) - ൽ പ്പെട്ട 0. 233 
ആർ വസ്ത്രവുംഅതിൽ സ്ഥിതി ചെയ്യുന്ന N . P . 2 / 259 - F 
നമ്പർ പീടിക മുറിയുമായി പരസ്പരം ഒത്തുമാറുന്നതിന് 
അനുമതിക്കായി വഖഫ് സെക്രട്ടറി അപേക്ഷിച്ചിട്ടുണ്ട്. 


- കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 
ഡിവിഷണൽ ആഫീസ്, 
ഡെൽറ്റ ടവർ, 
താന, കണ്ണൂർ. 


ഓഫീസർ ഇൻ ചാർജ്ജ്. 


